Reg . No. KL / TV / 12 


Government of Kerala 

1976 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


17th September 1976 


Vol. XXI] Trivandrum , Friday, 


(No. 519 


25th Bhadra 1898 


GOVERNMENT OF KERALA 


... ! 


Home (SS - B ) Department 

NOTIFICATION 


No. 15705 /SSB3/ 76 /Home. Dated, Trivandrum , 17th September , 1976 . 

S. R. O. No. 953/76. - WHEREAS it is considered necessary in 
public interest that special precaution should be taken to prevent 
the entry of unautiorised persons into the place specified in the 
schedule below ; 

NOW , THEREFORE , in exercise of the powers conferred by 
rule 8 of Defence and Internal Security of India Rules, 1971, the 
Government of Kerala hereby declare the place specified in the said 
schedule as protected place and further direct that a copy of this 
notification be affixed to the said places in the English and 
Malayalam languages. 

THE SCHEDULE 
The area covering the factory and plant.of. Instrumentation 
Limited , Kanjikode West, Palghat , Kerala State... 


By order of the Governor, 

G : SUKUMARAN NAIR , 
Joint Secretary to Government. 


33136.53 /MC 


2 


Explanatory Note 
( 1 his does not form part of the notification but is intended to 
give its purport) . 

Government consider that the entry of unauthorised persons 
into the plant of the Palghat (Kanjikode) Unit of the Instrumentation 
Limited , will be detrimental to the national security and have decided 
that the area covering the factory and plant of the Instrumentation 
Limited , Kanjikode he declared as a protected area under Defence and 
Internal Security of India Rules 

1971. The above notification is 
intended to achieve this object. 


പരസ്യം 
എസ്.ആർ.ഒ, നമ്പർ 953/76.-- പൊതു താല്പര്യാർത്ഥം, താഴെ പട്ടിക 
യിൽ പറഞ്ഞിട്ടുളള സ്ഥലത്ത് അനധികൃതമായി ആളുകൾ (പവേശിക്കു 
ന്നത് തടയുന്നതിന് പ്രത്യേകമുൻകരുതൽ എടുക്കേണ്ടത് അവശ്യമാണെന്ന് 
കരുതുന്നതിനാൽ; 

ഇപ്പോൾ , അതിനാൽ, 1971 - ലെ ഇൻഡ്യയുടെ പ്രതിരോധവും ആഭ്യന്തര 
സുരക്ഷിതത്വവും സംബന്ധിച്ച ചട്ടങ്ങൾ 8 -ാം ചട്ടം നല്കുന്ന അധികാര 
ങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ , ( പസ്തുത പട്ടികയിൽ പറഞ്ഞി 
ട്ടുളള സ്ഥലത്തെ സംരക്ഷിത സ്ഥലം ആയി ഇതിനാൽ പ്രഖ്യാപിക്കുകയും 
ഈ പരസ്യത്തിൻറ ഒരു പകർപ്പ് ഇംഗ്ലീഷ് മലയാളം എന്നീ ഭാഷകളിൽ 
( പസ്തുത സ്ഥലത്ത്പതിക്കേണ്ടതാണെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

പട്ടിക 
കേരള സംസ്ഥാനം , പാലക്കാട്, കഞ്ഞിക്കോട് പടിഞ്ഞാറുളള ഇൻസ്ട 
മെന്റേഷൻ ലിമിററഡിൻറ ഫാക്റററിയും പാൻറും സ്ഥിതിചെയ്യുന്ന 
പദേശം. 

ഗവർണ്ണറുടെ ഉത്തരവുപകാരം, 
ജി . സുകുമാരൻ നായർ, 

ജോയിൻറ് സെകട്ടറി . 

വിശദീകരണക്കുറിപ്പ് 
( ഇത് പരസ്യത്തിന്റെ ഭാഗമാകുന്നതല്ല . എന്നാൽ അതിന്റെ ഉദ്ദേശം 
നൽകുന്നതിന് ഉദ്ദേശിച്ചുള്ളതാണ്) . 

ഇൻസ്ടമെന്റേഷൻസ്, ലിമിറ്റഡിൻറ പാലക്കാട് (കഞ്ഞിക്കോട്) 
യൂണിററിലെ പ്ലാൻറിലേക്ക് അനധികൃതമായി ആളുകൾ പ്രവേശിക്കുന്നത 
രാഷ്(ടത്തിന്റെ സുരക്ഷിതത്വത്തിന് ഹാനികരമാണെന്ന് സർക്കാർ കരുതു 
കയും കഞ്ഞിക്കോട് ഇൻസ്ട്രമെന്റേറഷൻസ് ലിമിററഡിൻറ ഫാകറററിയും 
പാൻറും സ്ഥിതിചെയ്യുന്ന പ്രദേശത്തെ 1971 - ലെ ഇൻഡ്യയുടെ പ്രതിരോധ 
വും ആഭ്യന്തര സുരക്ഷിതത്വവും . സംബന്ധിച്ച ചട്ടങ്ങൾ പ്രകാരം 

ഒരു 
സംരക്ഷിത പ്രദേശം ആയി പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയുംചെയ്തു . 
മേൽപ്പറഞ്ഞ പരസ്യം ഈ ആവശ്യം നിറവേററാൻ ഉദ്ദേശിച്ചുള്ളതാണ്. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS. 

- . - - . - TRIVANDRUM - 1976. 


- 1 + 4 = 1 1 1117 , 


Reg . No. KL/TV / 12 


e 
Government of Kerala 

1976 


KERALA GAZETTE 


EXTRAORDINARY 


PUBLISHED BY AUTHORITY 


17th September 1976 


Vol. XXI| Trivandrum, Friday, 


[ No. 520 


26th Bhadra 1898 


GOVERNMENT OF KERALA 


Public Works ( D ) Departinent 


ERRATUM TO DECLARATION 


No. 54022/D1/ 76 PW. 

Dated , Trivandrum 14th September 1976. 
The Schedule in the Declaration No. 15507|D1| 73|PW. dated 4th 
May 1973 published by the Government of Kerala at page 2 of the Kerala 
Gazette extraordinary No. 388 dated 4th May ,1973 relating to the acquisi 
tion of lands for the development of N. H. 47, from the village of 

in Quilon Taluk may be read as corrected below : 


Kalluvathukkal in 


കൊല്ലം താലൂക്കിൽ കല്ലുവാതുക്കൽ വില്ലേജിൽ നിന്നും നാഷണൽ 
ഹൈവേയുടെ വികസനത്തിനുവേണ്ടി ഭൂമി പൊന്നുംവിലയ്ക്കെടുക്കുന്നതു 
സംബന്ധിച്ച് കേരള ഗവൺമെൻറ 4-5-1973 - ലെ 15507 /D1|73|PW എന്ന 
നമ്പരായി 4-5-1973 - ലെ 388-ാം നമ്പർ: കേരള അസാധാരണ ഗസററിൽ 2 -ാം 
പേജി ൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്ന പ്രഖ്യാപനത്തിലെ വസ്തു വിവരപ്പട്ടി ക 
കീഴ° ക്കാണും ( പകാരം തിരുത്തി വായിക്കേണ്ടതാണ്: 
33,3656/ MC 


2 


Read : 


Sy. No. 


11129/11 
11129/15 
11129/17 


Extent 
Are Sq.m. 

0 15 
0 90 
0 20 


4 


For : 
Sy. No. 

Extent 

Are Sq.m. 
11129/A3 

0 20 
11129/ A6 

62 
11129 /A7 

82 
11129 /A8 

0 20 
11129/A10 

4 53 
11129 /A11 

00 
11129 /B3 

0 20 
11128/10 

0 09 
11128/11 

6 40 
11128/ 

8 20 
11128/13 

0 90 
Total extent — 26 Ares 79 Sqms. 


11129/10 
11129/14 
11129/13 
11128/9 
11128/8 


50 
10 
16 


0 


0 
6 


75 
05 


11128/7 

5 60 
Total extent - 21 Ares 0-4 Sqms. 


By order of the Governor , 
M. C. RAJA RAJA VARMA , 
Deputy Secretary to Government, 
for Special Secretary to Governmen . 


Explanatory Note 
( This does not form part of the notification . But indend to note the 
General purport) . 

The Draft Declaration in respect of land in Sy . No. 11128 and 11129 
were published before approving the sketches by the Superintendent of 
Survey and Land Records, Quilon . After approving the sketch it was found 
that the Sub division Nos. of the above Sy. Nos. vary from those published 
earlier . The above notification is to correct the variation in sub division 
Numbers . 


FRINTED AND PUBLISHED RY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1976 . 


